Kerala Gazette No. 40 dated 13th October 2009 . 
PART III 


STORES PURCHASE 


Collegiate Education Department 


The undersigned reserves the right to extend, cancel 
or reject the tenders without assigning any reason 
thereof. 


TENDER NOTICE 

| 14th September 2009 . 


No, A3 -1340/ 2009 . 


Sealed competitive tenders are invited for the 
supply of water cooler and other accessories for an 
amount of Rs. 50 ,000 (Rs. Fifty thousand only ) to the 
various Departments of Govt. College , Kasaragod 
under “ State Plan (2009- 10 ) Student Amenities” . 


The tenders should be superscribed “ Tender for the 
supply of water cooler and other accessories under 
State Plan (2009- 10) Student Amenities , and addressed 
to the Principal , Government College, Kasaragod, 
Vidyanagar P. O ., Kasaragod. 


The last date and time for the receipt of the tender 
will be 21-10 -2009, 2 p.m . and the same will be opened at 
4 p .m . on the same day in the presence of the tenderers 
or their authorized representatives who may be present at 
that time. Late tender will not be accepted on any 
account. 


The application for the tender form should be 
accompanied by a cash remittance of Rs . 338 
being the cost of tender form including sales tax . Tender 
forms are not transferable . Sale of tender forms will be 
closed at 2 p . m . on 21 -10- 2009 . 


- കാസർകോട് ഗവ . കോളജിലെ വിവിധ ഡിപ്പാർട്ടുമെന്റുകളി 
ലേക്ക് 2009 - 10 സാമ്പ ത്തിക വർഷത്തേക്ക് അനു വാദിച്ച 
“സുഡന്റ് അമാനിറ്റീസ് ( പ്ലാൻ) ” , എന്ന വിഹിതത്തിൽ 
നിന്നും 50,000 (അൻപതിനായിരം) രൂപയുടെ വാട്ടർകൂളറും 
അ നു ബന്ധ ഉപ ക ര ണ ങ്ങളും വിത രണം ചെയ്യു ന്ന തിന് 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. 

ദർഘാസുകൾ അടക്കം ചെയ്യുന്ന കവറിനു പുറത്ത് 
" വാട്ടർകൂളറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം 
ചെയ്യു ന്ന തിനുളള ദർഘാസ് 2009 - 10 ( പ്ലാൻ) “സുഡന്റ് 
അമനിറ്റീസ് എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, 
കാസർകോട് പി . ഒ ., വിദ്യാനഗർ, പിൻ 671 123 എന്ന 
വിലാ സ ത്തിൽ അ യ യ് ക്കേ ണ്ടതാ ണ് . ദ ർ ഘാ സു കൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 21- 10 - 2009 - ന് വൈകുന്നേരം 
2 മണി വ രെ യാ ണ് . വൈകി എത്തുന്ന ദർഘാ സു കൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
21- 10 - 2009 - ന് വൈകുന്നേരം 4 മണിക്ക് അപ്പോൾ ഹാജരുളള 
ദർഘാസുകാരുടെയോ, ദർഘാസുകാർ അധികാരപ്പെടുത്തിയ 
പ്രതിനിധികളുടേയോ സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാ സിനു ളള അപേക്ഷ ഫാറ ങ്ങൾ ലഭിക്കു വാൻ 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, കാസർകോട് പി . ഒ., 
വിദ്യാ ന ഗർ , പിൻ 671 123 എന്ന വിലാ സ ത്തിൽ 
അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷ യോ ടൊപ്പം ദർഘാസ് 
ഫാറ ത്തിന്റെ വില വിൽപ്പന നികു തി യ ടക്കം 338 രൂപ 
പണമായി ഒടുക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യുവാൻ പാടില്ല . 

ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 21 - 10 - 2009, 
2 മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫാറത്തിന്റെ വില 
ചെക്ക്, ഡാഫറ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
ഫോറം രജി സ്റ്റേർഡ് തപാലിൽ ലഭി ക്കു വാൻ ദർഘാസ് 
ഫോറത്തിന്റെ വിലയായ 338 രുപയുൾപ്പെടെ 388 രൂപ (50 രൂപ 
പോസ്റ്റൽ ചാർജ്ജ്മണിയോർഡറായി അയക്കേണ്ടതാണ്. 
തപാൽവഴി ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ 6 - 10 - 2009, 2.30 
മണിവരെ മാത്രമേ സ്വീകരിക്കുകയുളളു . ദർഘാസിന്റെ കൂടെ 
നിരതദ്രവ്യമായി മൊത്തം വിലയുടെഓരോ ശതമാനം നിര 
ക്കിൽ വരുന്ന തുകയ്ക്ക് ക്ക് പിൻ സി പ്പാൾ, ഗവൺമെന്റ് 
കോളേജ്, കാസർകോട്, വിദ്യാനഗർ പി . ഒ., എന്ന പേരിൽ 
ഡി . ഡി . അടക്കം ചെയ്യേണ്ട താ ണ്. നിര തദവ്യം അടക്കം 
ചെയ്യാത്ത ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന തല്ല . കേരള 
സർക്കാർ സ്റ്റോർ പർച്ചേഴ്സ് ഡിപ്പാർട്ടുമെന്റ് മുഖേന 
രജിസ്റ്റർ ചെയ്തിട്ടുളള സ്ഥാപനങ്ങൾ മതിയായ രേഖകൾ 
ഹാജരാക്കുന്നപക്ഷം നിരതദ്രവ്യം ഒടുക്കേണ്ടതില്ല . 

- യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ ദർഘാസ് 
തീയതി ദീർഘിപ്പിക്കുവാനോ റദ്ദാക്കുവാനോ ഉളള അധികാരം 
താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


Cheques, D . D . or the Postal Orders etc . will not be 
accepted towards the cost of tender form . Those who 
require the tender form by post , should send an amount 
of Rs. 388 [Rs. 338 + Rs 50 (Postal charge ) ] by Money 
Order. Application for tender form to be sent by post, will 
be entertained only up to 6 - 10 -2009. 


Rates and Conditions for the supply of Lab 
equipments, maximum period required for the delivery of 
articles should clearly be mentioned . The rates should 
remain stable till 31 - 3 -2010 . 


Every tender should be accompanied by an 
agreement in Kerala Stamp Paper worth Rs. 50 and an 
E . M . D . of 1 % of the quoted value in the form of D . D . 
in favour of the Principal, Government College , 
Kasaragod. 


Tender without E . M . D . will be rejected , but from the 
firms which are exempted from furnishing E . M. D . on 
production of clear documentary evidence . Whenever 
purchase of computer is made , the machine with 
accessories will be tested by L . B . S . or competent 
authority, and payment made after that. 


Government College , 
Kasaragod. 


( Sd.) 
Principal . 


Gaz . No . 40 /2009/DTP. (Stores ) 


Fire Force Department 
SHORT TENDER NOTICE 


No, F1 - 9111 /2009. 


10th August 2009 . 


ഈ ദർഘാസിനെ സംബ ന്ധിച്ച വിശദ വിവ ര ങ്ങൾ, 
വ്യവസ്ഥകൾ, ദർഘാസ് ഫോറങ്ങൾ മുതലായവ കമാണ്ടന്റ് 
ജനറൽ, ഹോം ഗാർഡ്സ്, സിവിൽ ഡിഫൻസ്, ഫയർ ആന്റ് 
റെസ്ക് സർവ്വീസ് സ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, 
പുളിമൂട് പി . ഒ ., തിരു വ ന ന്ത പുരം- 695 001 എന്ന 
ഓ ഫീ സ റുടെ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും വൈകുന്നേരം 5 മണി വരെ ലഭിക്കുന്നതാണ്. 
ദർഘാസിന്റെ വില യാതൊരു കാരണവശാലും പോസ്റ്റൽ 
ഓർഡർ, പോസ്റ്റ് സ്റ്റാമ്പ്, ചെക്ക്, ബാങ്ക് ഡാഫ്റ്റ് 
എന്നിവയായി സ്വീകരിക്കുന്നതല്ല. 


Office of the Commandant General, 
Home Guards, Civil Defence, 
Fire and Rescue Services , 
Housing Board Junction , 
Pulimoodu P . 0 ., 

- (Sd.) 
Thiruvananthapuram - 695 001 . Director ( Technical). 


Sealed tenders are invited for the purchase of 100 
Nos . of Emergency Lamp of Fire and Rescue Services 
Department. Details of items can be had along with the 
tender forms. The tenders are to reach the undersigned 
before 5 p . m . on 16 -10 -2009. 

The tenders should be superscribed as Tender 
No. 9 / 09 and addressed to the Commandant General, 
Home Guards Civil Defence and Fire and Rescue Services 
Headquarters , Housing Board Junction , Thiruvananthapuram - 1. 
Late tenders will not be accepted . The tenders will be 
opened at 11 a . m . on 19 - 10 - 2009 the presence of such 
tenderers or their authorized representatives who may be 
present at the time. 

Intending tenderers may on application to the 
Commandant General obtain requisite tender form on 
which tenders should be submitted . Application for tender 
forms should be accompanied by the cash remittance/ 
money order of Rs. 400 + 12 . 5 % VAT (Round to next 
Rupee) per copy which is the price fixed by Government 
and is not refundable under any circumstance . The tender 
forms are not transferable . The sale of tender forms will 
be closed at 3 p . m . 15 - 10 - 2009 . Neither Cheques, Bank 
Drafts, Postal Order, Postage Stamps etc. will be accepted 
towards the cost of tender forms, nor will the tender form 
be send per Value Payable Post. Duplicate Tender forms if 
required will be supplied @ Rs . 200 + 12 .5 % VAT per copy. 
The tenderers are to read the general conditions given in 
the tender forms carefully before the forms are filled up. 


Kerala Stamp Paper will be supplied to firms outside 
State if required by a separate cash remittance of 
Rs. 70 Money Order. 

- കേരളാ ഫയർ ആന്റ് റെസ ക സർവ്വീ സസ് 
വകു പ്പി ലേക്ക് 100 എമർജൻ സി ലാമ്പ് വിത ര ണം 
ചെയ്യുന്നതിലേക്കായി താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ 9 / 09 നമ്പരായി ക്ഷണിച്ചുകൊള്ളുന്നു . മേൽപ്പടി 
ദർ ഘാ സിന്റെ വിശദ വി വ ര ങ്ങൾ ദർഘാ സി നോ ടൊപ്പം 
ലഭിക്കുന്നതാണ്. 

- അസ്സൽ ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + 12.5 % 
മൂല്യാധിഷ്ഠിത നികുതിയും ഈ ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 200 + 12.5 % 
മൂല്യാധിഷ്ഠിത നികുതിയും ഒടുക്കേണ്ടതാണ്. ടെൻഡർ 
ഫോറ ത്തിന്റെ വില യാതൊരു കാര ണ വശാലും മടക്കി 
കൊടുക്കുന്നതല്ല. ടെൻഡർ ഫാറത്തിന്റെ വില്പന 15 - 10 - 2009, 3 
മണിക്ക് അവസാനിക്കുന്നതാണ്. നിശ്ചിത ഫോറത്തിലുള്ള 
ദർ ഘാ സു കൾ 16 - 10 - 2009 , 5 മണിക്ക് മുൻപായി ഈ 
ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. പ്രസ്തുത തീയതിക്കുശേഷം 
ലഭിക്കുന്ന ദർ ഘാ സു കൾ യാതൊരു കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല. 19 -10 - 2009, 11 മണിക്ക് ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
വച്ച് ദർഘാ സു കൾ തുറ ക്കു ന്ന താ യി രിക്കും. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 


Forest Department 

TENDER NOTICE 
No. C -2357/2009 . 

22nd September 2009 . 
The Wildlife Warden , Thiruvananthapuram invites 
sealed tenders on behalf of the Governor of Kerala for 
purchase of FRP Catamaran Type FRP Boat along with 
relevant accessories for use in Neyyar Reservoir in the 
Neyyar Wildlife Sanctuary as per description give below : 
Description of Item — Fabrication testing and Supply 

of FRP boat of Catamaran Type , Double Decker, 
Lower Decker with facilities for use as a 
Restaurant for about 20 persons and upper deck 
having seating capacity upto 25 passengers . The 
boat shall be laminated from fiber glass reinforced 
plastic , in accordance with standard practice and 
shall have general arrangement as per IRS 
specification and as per the specification given in 

the tender document. 
Quantity - 1 set. 
E . M. D . --Rs. 75,000. 

TERMS AND CONDITIONS 
1. The tenders will be in 2 packet system with packet 

" A containing technical bid and pre - qualification 
documents and packet " B containing price/ financial 
bids . Both bids shall be in separate envelops 
specifically superscribed as “technical bids and 
"price bids . Both envelops should be kept in a 3rd 
envelop which is sealed . 
Price bids will be opened only after confirmation of 

technical bid . 
3. The tenderer must have established service facilities 

and manufacturing units with testing facilities/ 

infrastructure in the unit . 
4 . The tenderer must have five years of experience of 

manufacturing / fabrication and supply of FRP boat 
and should have manufactured and supplied more 
than three FRP boats to various Government 
Department ( State and Central)/PSUs. 


5 . Tender documents along with technical specification 

will be available on application from intending 
bidders in the Office of the Wildlife Warden , 
Thiruvananthapuram on payment of Rs. 1,000 + S . T. 
non refundable , by cash up to 1 p .m . on 22 - 10 -2009. 
Those who wish to get the documents by post 
should send request together with DD for Rs. 1,400 
in favour of the Wildlife Warden , 
Thiruvananthapuram payable at Thiruvananthapuram , 

well in advance . 
6 . The sealed tender addressed to the Wildlife Warden , 

Rajeev GandhiNagar (PTP Nagar), Vattiyoorkavu P. O ., 
Thiruvananthapuram - 13 and should reach him 
on or before 22 - 10 -2009 upto 3 p .m . by hand , by 
Courier or by RPAD . The cover should be 
superscribed as “ Tender for purchase of FRP 
Double Decker Catamarine Type Boat with relevant 

accessories. Due date on 22- 10 - 2009 , 3 . p . m . 
7 . The documents attached along with tender shall be 

duly attested . 
8 . The technical bids shall be opened on the same day 

at 3 . 30 p .m . in the presence of the bidders who are 
present. 
A pre -bid meeting of intending bidders will be held 
at 11 a.m . on 15 - 10 - 2009 in the Office of the Wildlife 

Warden , Thiruvananthapuram . 
| 10. In case the tender does not take place , it will be 

held on 23 - 10 - 2009, 3 . 30 p . m . 

നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ നെയ്യാർ റിസർവോയറിൽ 
ഉപയോഗിക്കുന്നതിനായി താഴെപ്പറയുന്ന വിശദാംശങ്ങളോടുകൂടിയ 
ഒരു കറ്റാ മറാൻ ടെപ്പ് എഫ്. ആർ. പി . ഡബിൾ ഡക്കർ 
ബോട്ടും അ നു ബന്ധ സാമഗ്രികളും വാങ്ങുന്ന തി നായി 
കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് 
വാർഡൻ മുദ്ര വച്ച കവറിൽ ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
വിശദാംശങ്ങൾ - കറ്റാമറാൻ ടെപ്പ്, ഡബിൾ ഡക്കർ 

എഫ്. ആർ. പി . ബോട്ട് നിർമ്മിച്ച്, ടെസ്റ്റ് ചെയ്ത് 
സപ്ലൈ ചെയ്യുക. ബോട്ടിന്റെ താഴത്തെ നില 20 

പേർക്ക് ഉപയോഗിക്കാവുന്ന റസ്റ്റോറന്റായും മുകളി 
ലത്തെ നില 25 പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യ 
ങ്ങളോടുകൂടിയതുമായിരിക്കണം. ഐ . ആർ.എസ്. 
നിബന്ധനകളോടുകൂടിയ ക്രമീകരണങ്ങളുള്ളതും 

ഫൈബർ റീ ഇൻഫോർസ്ഡ് പ്ളാസ്റ്റിക്കിൽ തീർത്തതു 
മായിരിക്കണം ബോട്ട്. ദർഘാസ് രേഖകളിൽ കാണിച്ചി 
ട്ടുള്ള മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കണം. 


2. സാങ്കേതിക ദർഘാസ് പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമേ 

സാമ്പത്തിക ദർഘാസ് തുറക്കുകയുള്ളു. 
3. ദർഘാസിൽ പങ്കെടുക്കുന്നവർക്ക് പരിശോധനാ സൗകര്യ 

ങ്ങ ളോടു കൂടിയ നിർമ്മാണ യൂണിറ്റും സർവ്വീസ് 

സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. 
4. ദർഘാസിൽ പങ്കെടുക്കുന്നവർക്ക് എഫ്. ആർ. പി. ബോട്ട് 

നിർമ്മിച്ച് സപ്ലൈ ചെയ്യുന്ന രംഗത്ത് അഞ്ച് വർഷത്തെ 
പ്രവൃത്തിപരിചയം ഉണ്ടായിരിക്കണം. സംസ്ഥാന - കേന്ദ്ര 
സർക്കാരുകൾക്കോ പൊതു മേഖലാ സ്ഥാപനങ്ങൾക്കോ 
മൂന്നിൽ കുറയാതെ എഫ്.ആർ. പി. ബോട്ടുകൾ സപ്ളെ 

ചെയ്തിട്ടുണ്ടാകേണ്ടതുമാണ്. 
5. ദർഘാ സിൽ പങ്കെ ടു ക്കാൻ ആഗ്രഹിക്കു ന്ന വർക്ക് 

1,000 രൂപയും വില്പ്പന നികുതിയും പണമായി അടച്ച് 
അപേക്ഷിച്ചാൽ തിരു വ ന ന്ത പുരം വൈൽഡ് ലൈഫ് 
വാർഡന്റെ ആഫീസിൽ നിന്നും 22 - 10 - 2009 ഉച്ചയ്ക്ക് 
1 മണി വരെ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
ഇതിനായി അടയ്ക്കുന്നപണം തിരിച്ച് നൽകുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ആവ ശ്യമുള്ളവർ 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ 
തിരുവനന്തപുരത്ത് മാറാവുന്ന 1,400 രൂപയുടെ ഡിമാന്റ് 

ഡാറ്റുംഅപേക്ഷയും നൽകേണ്ടതാണ്. 
6. മുദ്രവച്ച ദർഘാസുകൾ വൈൽഡ് ലൈഫ് വാർഡൻ, 
രാജീവ് ഗാന്ധി നഗർ ( പി . റ്റി. പി . നഗർ ), വട്ടിയൂർക്കാവ് 
പി . ഒ ., തിരു വ ന ന്ത പു രം - 13 എന്ന വിലാസത്തിൽ 
22 - 10 - 2009 ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ നേരിട്ടോ, 
കൊറിയർ വഴിയോ രജിസ്റ്റേർഡ് തപാൽ വഴിയോ 
സ്വീക രി ക്കു ന്ന താ ണ് . ദർഘാസ് കവറിനു പുറത്ത് 
“ കറ്റാമറാൻ ടൈപ്പ് ഡബിൾ ഡക്കർ എഫ്. ആർ. പി . 
ബോട്ടു വാങ്ങുന്നതിനുള്ള ദർഘാസ്-, അവസാന തീയതി 
22 -10 -2009 ഉച്ചയ്ക്ക് ശേഷം എന്ന് രേഖപ്പെടുത്തിയിരി 
ക്കണം. 
7. ദർഘാസിനോടൊപ്പം ചേർത്തിട്ടുള്ള രേഖകൾ സാക്ഷ്യപ്പെ 

ടുത്തിയിട്ടുള്ളവയായിരിക്കണം. 
- 8. സാങ്കേതിക ദർഘാസ് 22 - 10 - 2009 ഉച്ചയ്ക്ക് ശേഷം 3.30 

മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാ സു കാ രു ടെ 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
9. ദർഘാസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കായി ഒരു 

പീ ബിഡ് മീറ്റിംഗ് 15 - 10 - 2009 രാവിലെ 11 മണിക്ക് 
തിരുവനന്തപുരത്തുള്ള വൈൽഡ് ലൈഫ് വാർഡന്റെ 
ഓഫീസിൽ ചേരുന്നതാണ്. 
10 . 22 -10 -2009 - ന് ദർഘാസ് നടന്നില്ലെങ്കിൽ 23 -10- 2009 പകൽ 

3.30 - ന് നടത്തുന്നതാണ്. 


Office of the Wildlife Warden , 
Thiruvananthapuram . 


| ( Sd.) 
Wildlife Warden . 


എണ്ണം - 1. 


നിരതദ്രവ്യം - 75,000 രൂപ. 


നിബന്ധനകൾ 


1. ഇരട്ടക്ക വർ സിസ്റ്റത്തിലാ യി രിക്കും ദർഘാ സ്. " A 
കവറിൽ സാങ്കേതിക ദർഘാസും പ്രീ ക്വാളിഫിക്കേഷൻ 
രേഖ ക ളും " B കവറിൽ സാമ്പത്തിക ദർഘാസും 
സമർപ്പി ക്ക ണം . മേൽപ്പ റ ഞ്ഞിട്ടുള്ള പ്രത്യേകം 
ദർഘാസുകൾ “സാങ്കേതിക ദർഘാസ് , " സാമ്പത്തിക 
ദർഘാസ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ള 
കവറുകളിൽ ഇട്ട് രണ്ടു കവറുകളും മൂന്നാമതൊരു സീൽ 
ചെയ്ത കവറിൽ ഇട്ട് സമർപ്പിക്കണം. 


TENDER NOTICES 
No. G1-3057/ 2009 . 

14th September 2009. 

- (1) 
Sealed and competitive tenders in the prescribed 
form are invited by the undersigned from the 
manufacturers or authorized suppliers for the supply of 2 
Boats for Divisional Forest Officer, Kozhikode. The 
envelope containing the tenders should be superscribed as 


" Tender for the supply of boat" and should be addressed 
to the Divisional Forest Officer, Civil Station , 
Kozhikode . Belated tenders will not be 
accepted . Tenders will be opened at 3 . 30 p . m . on the 
date specified below in the presence of tenderers or their 
authorized representatives who are present at that 
time. Those who are interested , can obtain the tender 
forms directly from 0 / 0 Divisional Forest Officer , 
Kozhikode. Each tenders should be sent along with an 
agreement signed and executed in Kerala Government 
stamp paper worth Rs. 50 and EMD 2 .5 % of the total cost 
of the items tendered for. 

Rate should be quoted against in payment of Indian 
Rupees only. The tender without the required agreement 
and EMD and not satisfying other tender conditions are 
liable will be rejected without notice . Tender forms are 
not transferable and cost of tender form is non 
refundable . The necessary certificate should be obtained 
from the Chief Inspector of boats regarding the 
conditions of the boat suitable for carrying passengers. 


5. Fender : Rubber fender mounted in Aluminium 

rails must be provided at the port and starboard 
sides of the boat to prevent abrasion , while going 

along side of jetty or other vessels. 
6 . Wind screen : Wind screen fabricated out of GRP. 

Grab Rails : Grab rails fabricated out of stainless 

steel at the ford and aft sides of the Boat. 
8 . Electrical : Navigational Lights ( P & S and one 

no . head light of local make ) . The Electrical 
system must be of 12 v DC fed by a 12 v battery 
chargeable by the engine dynamo while in 
operation . 
Mooring Arrangement : One no . single bit bollard 
at the bow and two numbers seats at the aft. P & S 
sides must be provided for mooring purpose . 
One no . bow and hook must be provided . 
Polypropylene rope having 10 mm dia . x 10 m 
length must be provided . 
Paddles : Wooden paddle must be provided for 
Emergency 
Canopy : Folding type canopy fabricated out of 
Aluminium pipe and PVC /Nylon fibre . 
Cost of Tender form — Rs. 400 + VAT . 

Last date and time of receipt of tender form 
20 - 10 -2009 , 2 p . m . 
Date and time of opening of tender — 20 -10 -2009 3p.m . 

(2 ) 
Sealed and competitive tenders in the prescribed 
form are invited by the undersigned from the 
manufacturers or authorized suppliers for the supply of 2 
Yamaha Engines . 

SPECIFICATION — I 
OBM : 15 HP OBM 2 stroke . 


SPECIFICATION — I 
Length ( Approx .) : 5.48 m 
Beam 

: 1.72 m 
Draft 

: 0 .20 m 
Depth 

: 0.75 m 
Passengers capacity : 6 to 8 persons. 
No. of Hull : The launch is to be designed for 
high speed with excellent manoeuvrability and is 
to be fabricated out of glass fibre reinforced 
plastic using best quality materials recommended 

for standard marine construction . 
2 . Deck : The deck must be of GRP bonded to the 

hull. The deck must have a self draining OBM 

well. 
3 . Seating arrangements : Seating arrangements must 

be provided for accommodating 6 - 8 persons. 2 
Nos . of seats with back rest facing ford for 
accommodating 2 persons and transverse towards 

for accommodating 4 persons. 
4. Transom : The transom of the launch must be 

suitably reinforced to take up the strain of OBM 
up to 70 HP. 


SPECIFICATION — II 

OBM : 25 HP OBM 2 stroke. 
Cost of tender form — Rs. 400 + VAT. 
Last date and time of receipt of tender form 
20 - 10 - 2009 , 2 p . m . 
Date and time of opening of tender — 20 - 10 - 2009 ,3 p . m . 


Office of the Divisional Forest Officer, 
Kozhikode Division , 
6th floor, Civil Station , 

(Sd .) 
Kozhikode. 

Divisional Forest Officer. 


Health Services Department 

TENDER NOTICE 


No. MSP5 /54931/2009/DHS. 


19th August 2009 


Sealed tenders are invited for the supply of following items for Various Hospitals under Health Services 
Department. 


Last date and time of sale of tender form — 15 - 10 - 2009, 3 p . m . 


Last date and time of receipt of tender form — 16 - 10 -2009 , 3 p . m . 


Date and time of opening of tender — 20 - 10 -2009, 11 a. m . 


Bank Drafts , Cheques , Postal Orders will not be accepted. 


Tender forms will be issued on post on payment of Postal Charges of Rs. 50 as money order. Tenders are to be 
sent to Additional Director of Health Services (Medical), Directorate of Health Services, Thiruvananthapuram . 


ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ താഴെ പറയുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളന്നു . 


- ദർഘാസുകളിൽ ടെണ്ടർ നമ്പർ രേഖപ്പെടുത്തി അഡീഷണൽ ഡയറക്ടർ ( മെഡിക്കൽ) , ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ്, 
തിരു വ ന ന്തപുരം എന്ന വിലാസത്തിൽ 16 - 10 - 2009 , പകൽ 3 മണിയ്ക്കു മുമ്പായി സമർപ്പിക്കേണ്ട താ ണ്. സ്വീകാ ര്യ മായ 
ദർഘാസുകൾ നൽകിയവരുടെയോ അവർ അധികാരപ്പെടുത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ 20 - 10 -2009, പകൽ 11 മണിക്ക് 
തുറക്കുന്നതാണ്. ദർഘാസുകൾ വിൽക്കുന്ന അവസാന തീയതി 15 - 10 - 2009, പകൽ 3 മണിവരെയാണ്. ദർഘാസ് ഫോറം 
ആവശ്യമുള്ളവർ അതിന്റെ വിലയും, കോപ്പിയും കൂടി ആവശ്യമുള്ളവർ അതിന്റെ വിലയും മണിഓർഡർ ആയോ നേരിട്ടോ 
അടച്ച് തിരു വ ന ന്ത പുരം ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റോർ ആഫീസർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയ്ക്ക് 10 പ്രവർത്തി ദിവസം മുമ്പെങ്കിലും 
ലഭിക്കുന്ന മണി ഓർഡറുകൾ മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . ദർഘാ സ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളത ല്ല . 
ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കുകളായോ, ഡാാ യോ , പോസ്റ്റൽ ഓർഡർ ആയോ സ്വീകരിക്കുന്നതല്ല. അസ്സൽ 
വാങ്ങിയവർക്ക് മാത്രമേ കോപ്പികൾ നൽകുകയുള്ളൂ. 


LIST OF ITEMS 


| St. 


Quantity 


Tender No . and Name of Items 


Cost of Tender Form 
Original Duplicate 


Rs. 


- Rs. 


- (1) 


| (3 ) 


(5) 


675 
350 


2 Nos. 
2 ,, 
| 1 No. 

- 7 Nos. 
2000 
10000 
2000 

625 ltrs . 
1508 ltrs. 

12 Nos. 
400 , 
300 Kg. 
1600 LI 
400 Lr. 


675 


1 1/ 2009- 10 — Ambulatory B . P. Apparatus 
2 2/2009- 10 - Blood and Fluid Warmer 

- 3/2009- 10 - Holter Monitor 
- 4/2009- 10 - Patient Warmer 
- 5/2009 -10 - Sample Bottles 
6/ 2009 -10 - Water Quality Test Kit 
7 / 2009 - 10 — Insectiside treated bed nets 
8/ 2009 -10 - Pyrathrum Extract 
9/2009-10 - Biolarvicides 
10/2009 -10 — Thermal Fogging Machine 
11/2009- 10 — Hand Compression Sprayers 

12/ 2009 -10 - Synthetic Pyrethroids 
13 13/2009 - 10 - Temephos -50 % EC 
14 14/2009 -10 - Malethion 
15 15/2009-10 - Blood Lancets 

16/ 2009 -10 - Regional Lab Articles 
17/2009 - 10 _ Slide Boxes 
18/ 2009 - 10 -Diagnostic Test Kit 
19 /2009 - 10 — Short Wave Thermy 
20/2009- 10 - PMR Materials 
21 /2009 -10 - Semi Automatic Bio - Chemistry Analyser 
22/2009 -10 - Electrical Dental Chair with Accessories 
23 /2009 - 10 — Table top front loading Autoclave fully 

automatic microprocessor 


1 ,350 
- 700 
1 , 580 
1 ,350 

450 
1 ,350 
1 ,130 
1,130 
1, 688 
1,350 
1, 688 
1 , 688 
1 , 688 

450 

430 
2 ,532 

700 
1 ,130 

900 
2,532 

450 


84 


- 1 No. 


215 


6000 Nos. 


1 ,266 
350 
565 

450 
1,266 


4 Nos. 


225 


1 No. 
7 Nos. 


1 ,580 


5 Nos. 


450 


Gaz . No . 40/2009/DTP. ( Stores) 


( 1 ) 


- ( 2 ) 


(3 ) 


( 4 ) 


10 Nos. 


28 


24 /2009 - 10 — Dental lab lathe (6500 rpm with Hand piece ) 
25/2009 -10 -Dental X - ray 
26/2009-10 - Diamond Aerotor Burs 
27/2009-10 - RCT Instruments 
28/ 2009 - 10 - Aerotor Contra Angle Hand Piece 
29/2009-10 - BP Apparatus ( Sphygmomanometer) 
30/2009 -10 - Stethescope 
31/2009- 10 - Scaler tips (Surface & Sickle ) 
32 /2009 - 10 — Prosthodontic Instruments & Equipments 
33/2009- 10 - Root Foeceps (Upper & Lower) 
34/2009 - 10 - Electrical operated Dental Chair 
35/ 2009 - 10 - Prosthodontic Materials 
36/2009-10 -- Conservative filling Materials 


450 
1 ,182 

340 
450 
450 
340 
340 
450 
740 
450 
1,130 

760 
- 450 


31 


33 


5 


set 


35 
36 


Directorate of Health Services , 
Thiruvananthapuram . 


( Sd.) 
Additional Director of Health Services (Medical). 


ദർഘാസ് പരസ്യം 

വാറൻറിയും, നിയമപ്രകാരം തുക അടച്ചാൽ മിനിമം 5 

വർഷക്കാലത്തേക്ക് വില്പനാനന്തര സേവനവും ലഭ്യമാക്കാൻ 
നമ്പർ ബി2 -13738/ 09 / ജി . മെ . ആ 

2009 സെപ്റ്റംബർ 17. 

ബന്ധപ്പെട്ട കാരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. ദർഘാസ് 
തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മൊബൈൽ 

അംഗീകരിക്കുന്ന വ്യക്തി/ സ്ഥാപനം മാള ഗവൺമെന്റ് 
മോർച്ചറിയും അനുബന്ധ ഉപകരണങ്ങളും വിതരണം 

ആശുപത്രിയിൽ ഉപകരണം വിതരണം നടത്തി ഇൻസ്റ്റലേഷൻ/ 
ചെയ്യുന്നതിന് നിർമ്മാതാക്കളിൽനിന്നും വിതരണക്കാരിൽനിന്നും 
മുദ്രവച്ച ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടയൽ റൺ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട അധികാരി 

കളിൽനിന്നും വാങ്ങി ഹാജരാക്കേണ്ടതാണ്. 
ഇന വിവരം - മൊബൈൽ മോർച്ചറി യൂണിറ്റ്- ബെന്റ് 
ഗ്ലാസ്സോടുകൂടിയത്- ജനറേറ്റർ സഹിതം. 

ഉപകരണം ആരോഗ്യവകുപ്പിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള 

- Swaraj Mazda/ Eisher തുടങ്ങിയ വാഹനങ്ങളിൽ 
- ഇതിലേക്കായുള്ള ദർഘാസുകൾ “ ദർഘാസ് ഫോർ 

കയറ്റിക്കൊണ്ടു പോകാൻ അനുയോജ്യമായ വിധത്തിൽ 
മൊബൈൽ മോർച്ചറി ” എന്ന തലക്കെട്ടോടെ ജില്ലാ മെഡിക്കൽ 

ഉള്ളവയായിരിക്കണം. 
ആഫീസർ (ആരോഗ്യം), തൃശ്ശൂർ എന്ന മേൽ വിലാസത്തിൽ 
14 - 10 - 2009 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി 

- ഇതിലേക്കായുള്ള ദർഘാസ് ഫോറം 7 - 10 - 2009 -ാം 
ലഭിച്ചിരിക്കേണ്ടതാണ്. ലഭിച്ച ദർഘാസുകൾ അന്നേദിവസം 
ഉച്ചയ്ക്ക് 2 .30 ന് ബന്ധപ്പെട്ട ഹാജരുളള കക്ഷികളുടെ 

തീയതി മുതൽ 9- 10- 2009 -ാം തീയതി വൈകിട്ട് അഞ്ച്മണി 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. 

വരെ ആഫീസിൽനിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് 

ഫോറങ്ങ ൾ വി . പി . പി . ആയോ മണി ഓർഡർ ആ യോ 
ഓരോ ദർഘാസിനോടും കൂടെ ഉപകരണങ്ങളുടെ മൊത്തം -- അയക്കുന്നതല്ല . ഇതിലേക്കായുള്ള ദർഘാസ് ഫോറങ്ങളുടെ 
തുകയുടെ 1 %- ത്തിൽ കുറയാത്ത സംഖ്യനിരതദ്രവ്യമായും 50 

വില 400 രൂപയും വില്പന നികുതി പുറമെയും വരുന്നതാണ്. 
രൂപയുടെമുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റും 
സമർപ്പിക്കേണ്ടതാണ്. നിരതദവ്യത്തുക ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽനിന്നും തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ 
ഓഫീസറുടെ പേരിൽ എടുത്ത്തൃശ്ശൂർ ബ്രാഞ്ചിൽ മാറാവുന്ന - ആഫീസിൽനിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 
ഡിമാന്റ് ഡ്രാഫ്റ്റായാണ് അടക്കം ചെയ്യേണ്ടത്. 


-- ദർഘാസിൽ ഉപകരണങ്ങളെക്കുറിച്ചുള്ള എല്ലാ 
വിവരങ്ങളും ( വാറന്റി, ഗ്യാരന്റി വില്പനാനന്തര സേവനം) 
വില വില്പന നികുതി അടക്കം രേഖപ്പെടുത്തണ്ടതാണ്. 
സർക്കാർ നിയമപ്രകാരം ഉപകരണങ്ങൾക്ക് 2 വർഷത്ത 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, 
തൃശ്ശൂർ. 

(ആരോഗ്യം). 


Department of Indigenous Medicine 


SHORT TENDER NOTICE 


No . S -838 (2 )/09/AVCH . 

17th August 2009. 
Sealed tenders are invited from the contractors for 
the supply of Hospital Equipents to Government 
Ayurveda College Hospital, Kannur, Pariyaram for the 
year 2009 - 10 


Estimate Cost - Rs. 1,30,000. 

Earnest Money Deposit — 1 % of total cost with an 
agreement. 
Cost of tender form : 

Original Rs. 450. 

Duplicate - Rs. 225 . 
Last date and time of sale of tender form 
19 - 10 -2009 , 1 p . m . 

Last date and time of receipt of the sealed tender 
form — 20- 10 -2009, 3 p. m . 

Date and time of opening of tender form 
20 -10 -2009, 3.30 p. m . 

കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേ ജി ലേക്ക് 
ആശുപത്രി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുവേണ്ടി 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

croso08 mas001 1,30 ,000. 
MIOOLB01J0OD MAQOS 1 % . 
ടെണ്ടർ ഫോറത്തിന്റെ വില 

6012100802J 450 . 

wydcağ081 225 . 
ടെണ്ടർ ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
NOWO 19 - 10 - 2009, 1 2ml. 


responsible for the postal delay. If the last date of receipt 
of tender will be a holiday, tender will be opened at the 
same time on the next day. Tender form and other details 
can be had from the office of the Superintending Engineer, 
Irrigation South Circle, Thiruvananthapuram upto 4 p . m . 
on 21 - 10 - 2009 . 

Tender No. — 26 / SE /ISC /2009 -10 — Irrigation Division , 
Alappuzha . 

Name of work with PAC — Supply of 960 Nos. Gabion 
boxes of 2m x 1m x 1m size 9mm , 4 strand tarred (or 
equivalent) polymer rope (Poly propylene with adequate 
ultra violet stabilizer) with mesh of opening size 150mm x 
150mm including necessary braid string for top lid and 
necessary rope for tying Gabion boxes together etc . for the 
work of 12th FC ASE work . Construction of sea wall for a 
length of 300m between BLS97 & 101 at Thumboli in 
Alappuzha Municipality from 220m North of 
BLS97. Reach I for a length of 192m Approx . — Rs. 19.87 
Lakhs. 

EMDRs. 49,700 . 
Cost of tender documents Rs. 3 , 000 + VAT. 

Time of completion — 15 days from the date of supply 
order. 

Class of contractors — Approved manufacturers or 
Supplies. 

The quantity of supply of Gabion boxes may vary as 
per requirement. 

The last date of receipt oftender is at 4 p . m . on 
26 - 10 - 2009 and the tender will be opened at 4 .30 p . m . 
on the same day in the presence of the suppliers who 
are present at the time. 


TECHNICAL SPECIFICATIONS 


Rope 


പൂരിപ്പിച്ച ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
MOB1020 -10- 2009 , 3 oom . 

osmo Mom 0900100 NOO1020 - 10 - 2009, 
3. 30 am . 


Office of the Superintendent, 
Government Ayurveda College 
Hospital, Kannur, 
Pariyaram . 


( Sd .) 
Superintendent. 


1. The rope shall have a minimum tensil strength of 

1500 kg . breaking strength . 
2. Linear density of rope should be above 35gms/m . 
3. Abrasion resistance should be 1400 kg . at the end 

of 1000 cycles. 
4. Thermal stability shall be 1400 kg. strength retained 

after 3 hrs . exposure at 45 degree centigrade . 
5 . UV resistance should be 1400 kg. (strength retain after 

500 hours of UV exposure ). 


Irrigation Department 


Net 


TENDER NOTICE 
No . D3 (N )- 3568/2004/ISC . 18th September 2009 . 

Competitive tenders in sealed cover superscribing the 
name of work is invited for and on behalf of the Governor 
of Kerala by the undersigned from contractors of eligible 
class. The tenders will be received upto 4 p . m . on 
26 -10 - 2009 by registered post and will be opened at 
4 .30 p . m . on the same day. Tenders through courier 
service will not be accepted . Department will not be 


1. Tensile strength should be 9500 kg ./m . 
2 . Punching shear should be 5000 kg. 


Braid string : 


shall be 


Braid string to be used for tying Gabion lid 
tested for 90 kg. breaking strength . 


13. The tender schedule will be issued from the 

Office of the Superintending Engineer, Irrigation 
South Circle , Thiruvananthapuram upto 4 p . m . on 
21 - 10 - 2009 . The tender schedule will be issued to 
the contractors satisfying the Special Condition 
(1) & (2 ). The Superintending Engineer, Irrigation 
South Circle , Thiruvananthapuram reserves the 
right to issue tender schedule based 
on genuinely. The decision of the Superintending 
Engineer is final in the matter of disputes. The 
supplier shall also enclose EMD of Rs. 50 ,000 by 
way of Demand Draft in favour of Superintending 
Engineer, Irrigation South Circle, Thiruvananthapuram 
payable at Thiruvananthapuram . The selected 
supplier shall executive an agreement in stamp 
paper worth Rs. 50 and a security deposit for an 

amount of 5 % of the quoted amount of the supply . 
14 . The supplier shall execute a preliminary agreement 

in stamp paper worth Rs . 50 in the format supplied 

along with tender documents. 
15 . The filled tender should be submitted through 

registered / speed post of Indian Postal Service. The 
tender through courier service will not be accepted . 


3 . 


4 . 


All prevailing conditions applicable to tenders in 
Irrigation and Public Works Departments are applicable to 
this tender also . 


5 . 


SPECIAL CONDITIONS 
The suppliers should produce previous 
experience certificate of supplying Polymer rope 
Gabion boxes to Government or Semi Government 
firms. The manufacturers /suppliers should have a 
track record of long term performance (minimum 
three years ) in the field of manufacturing Polymer 
Gabion boxes and having successfully completed 
the supply within the specified time in the case of 
suppliers they have to produce authorized certifica 
tion from the manufacturers so as to meet the 

above condition . 
2 . The suppliers should produce test certificate of 

the Gabion boxes from the approved standard 
agency during the course of supply. Copy of 
agreement for testing agency will be produced 
at the time of purchasing tender schedule 
(By LRA / ABS /IIT ). 
The selected supplier should produce the sample 
along with test certificate and the Department have 
the right to test the material if necessary with any 
other agency at their cost for approval. 
Every 1000 Nos. of rope Gabion shall deemed to 
be a lot. A representative Gabion shall be selected 
from the lot by the Department for testing and the 
result should be collected from the approved 
agency and submit to department within 
seven days . 
Random checking by weight will be done by the 
department for each lot of Gabion boxes. 
The contractor shall bear all kind of testing/ 
certification charges for testing of Gabion 

material. 
7 . The supplier shall produce certificate for the quality 

of material as specified by the department while 
supplying for every 1000 unit of supplying from 

the approved agency. 
8. The supplier shall arrange technical demonstration 

for tying top lid , packing rubble etc . to the 

Departmental Officers at site . 
9 . The payment for the supply will be made as per 

prevailing Government Rules and no extra 
conditions in this regard is acceptable to the 

department. 
10. The material shall be supplied at Alappuzha site 

as directed by the department. 
11. The rate quoted shall be excluding all taxes of 

State Government Tax at Government Rate will be 

paid separately at prevailing rates. 
12. The supply shall be completed within 15 days 

from the date of purchase order . If the supply is 
not made within 15 days a fine of 5 % of the 
cost of supply order will be imposed flatly for 
delay. If the supply is delayed further, the 
contract agreement will be terminated at the risk 
and cost of the supplier and the security deposit 
will be forfeited to the Government. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണ മേഖലാ ജലസേചന 
വിഭാഗം സൂപ ണ്ടിംഗ് എഞ്ചിനീയർ, തിരു വ ന ന്ത പുരം 
ഗാബിയോൺ കൂടുകൾ വിതരണം ചെയ്യുന്നതിന് അംഗീകാരുള്ള 
വിതരണക്കാരിൽ നിർമ്മാതാക്കളിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
23123013) DVD3108 26 - 10 - 2009 2010GM0o 4 emljoo 
സ്വീക രി ക്കു ന്ന താ ണ് . ടെണ്ട റു കൾ അന്നേ ദിവസം 
60010GMO 4. 30 amloð mumloloob mlm20000305 / 
വിതരണക്കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാനദിവസം അവധിയായാൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

- മേൽപ്പറഞ്ഞ ഗാബിയോൺ കൂടുകളുടെ എണ്ണത്തിന് 
- ആവശ്യകത അനുസരിച്ച് വ്യത്യാസം വരാവുന്നതാണ്. 


സാങ്കേതിക നിബന്ധനകൾ 


1. Qelos AWOIM A2000) M 1500 Alcelo celoj 

ശക്തി ഉണ്ടായിരിക്കണം. 


2. Jeloos Abolſ ermlos ownômlol 35 (6990 / 0120lm 

മുകളിലായിരിക്കണം. 
3. GO GL621 o Ô ou1 gõ mõ 1400 676 10 ( 0) 20 / 10 0 0 

സൈക്കിളിൽ ഉണ്ടായിരിക്കണം. 
4. 45 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിൽ മൂന്ന് മണിക്കൂർ വച്ചിരു 

m508 1400 Alcell.noo 00208 Cool Omolloomo. 
5. BOUÔLSO weig ( 101CooW 0001 1400 Algeoloo 

cro ololoomo. (500 colonjo cocôSolbeloň ovõl 
2GOBONGMJOCô.) 


വലയുടെ നിബന്ധനകൾ 
1. വലയ്ക്ക് മീറ്ററിന് 9500 കിലോഗ്രാം വലിവ് ശക്തി 

ഉണ്ടായിരിക്കണം. 
2 . പഞ്ചിംഗ് ഷീയർ 5000 കിലോഗ്രാം ഉണ്ടായിരിക്കണം. കൂട് 

അടച്ച് കെട്ടുന്നതിനുള്ള കയറിന് 90 കിലോഗ്രാം ശക്തി 
ഉണ്ടായിരിക്കണം. 


പ്രത്യേക നിബന്ധനകൾ 


15 ദിവസത്തേക്ക് പിഴ കണക്കാക്കി ഈടാക്കുന്നതാണ്. 
വീണ്ടും വിതരണം പൂർത്തിയാക്കാത്ത പക്ഷം കരാർ 
കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിൽ റദ്ദാക്കു ന്നതും 
സെക്യൂരിറ്റി തുക സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതുമായി 
രിക്കും. ഈ കാര്യത്തിൽ സർക്കാരിനുണ്ടാകുന്ന എല്ലാ 

നഷ്ടങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 
13. ദർഘാസ് പ്രമാണങ്ങൾ താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ 

കാര്യാലയത്തിൽ നിന്നും 21 - 10 - 2009 വൈകുന്നേരം 4 
മണിവരെ ലഭ്യമാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും 
രണ്ടും നിബന്ധനകൾക്കനുസരിച്ചിട്ടുള്ള രേഖകൾ ഹാജ 
രാ ക്കുന്ന കരാറുകാർക്ക് മാത്രമേ ടെണ്ടർ ഫാറം 
വിതരണം ചെയ്യുകയുള്ളു. ഈ കാര്യത്തിൽ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ തീരുമാനം അന്തിമമായിരിക്കും. ദർഘാസി 
നോടൊപ്പം 50, 000 (അമ്പതിനായിരം ) രൂപയുടെ നിരതദ്രവ്യം 
തിരുവനന്തപുരത്ത് മാറാവുന്ന നിലയിലുള്ള ഡിമാന്റ് 
ഡാഫ്റ്റ് രൂപത്തിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
സമർപ്പി ക്കേ ണ്ട താ ണ് . തിര ഞ്ഞ ടു ക്കപ്പെടുന്ന 
കരാറു കാർ മൊത്തം വിത രണ തുകയുടെ അഞ്ച് 
ശതമാനം ( 5 %) തുക സെക്യൂരിറ്റി തുകയായി കെട്ടിവച്ച് 
50 രൂപയുടെ മുദ്രപത ത്തിൽ ഒരു എഗി മെന്റ് 

ഒപ്പിടേണ്ടതാണ്. 
14 . കരാറുകാർ 50 രൂപയുടെമുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
ഉള്ളടക്കം ചെയ്തു വേണം ദർഘാ സു കൾ 

സമർപ്പിക്കേണ്ടത്. 
15. ദർഘാസുകൾ രജിസ്ട്രേഡ് തപാലിലോ സ്പീഡ് 
- പോസ്റ്റിലോ നിശ്ചിത സമയത്തിനകം ലഭിക്കേണ്ടതാണ്. 
തപാലിൽ ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . കൊറിയർ മുഖാന്തിരം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ജലസേചന വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലും 
ദർഘാ സു കളെ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


1. വിത ര ണ ക്കാർ, സർക്കാർ / അർദ്ധ സർക്കാർ സ്ഥാപന 
ങ്ങൾക്ക് പോളിമർ റോപ്പ് ഗാബിയോൺ വലകൾ 
കൊണ്ടുള്ള കൂടുകൾ വിതരണം ചെയ്തിട്ടുള്ള മുൻ 
പ രി ചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജ രാ 
ക്കേണ്ടതാണ്. വിതരണക്കാരുടെ ഉൽപ്പാദകർ പോളിമർ 
ഗാബിയോൺ കൂടുകളുടെ നിർമ്മാണത്തിൽ കുറഞ്ഞത് 
3 വർഷത്തെ പ്രവൃത്തി പരിചയവും നിശ്ചിത 
സമ യ ത്തി നു ള്ളിൽ വിജ യ ക ര മാ യി വി ത ര ണം 
പൂർത്തിയാക്കിയവരുമായിരിക്കണം. 
2 . എൽ. ആർ. എ . | എ . ബി . എ സ് ./ എ . ഐ . റ്റി . എന്നീ 

അംഗീകൃത ഗുണനിലവാര ഏജൻസികളുടെ പരിശോധനാ 
സർട്ടിഫിക്കറ്റുകൾ വിതരണത്തിനോടൊപ്പം സമർപ്പി 

ക്കേണ്ടതാണ്. 
3. വിത ര ണ ക്കാർ സാമ്പി ളി നൊപ്പം ടെസ്റ്റ് സർട്ടി 

ഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. ഡിപ്പാർട്ടുമെന്റിന് 
ആവ ശ്യ മെന്ന് തോന്നുന്നപക്ഷം മറ്റ് ഏതെങ്കിലും 
ഏജൻസിയെക്കൊണ്ട് പരിശോധിക്കുന്നതാണ്. 
ആയിരം ഗാബിയോൺ കൂടുകളെ ഒരു യൂണിറ്റ് ആയി 
കണ ക്കാക്കി അതിൽനിന്നും ഡിപ്പാർട്ടു മെന്റ് 
തിരഞ്ഞെടുക്കുന്ന കൂട് അംഗീകൃത ഗുണനിലവാര 
ഏജൻസിയെക്കൊണ്ട് പരിശോധിച്ച് ഫലം ഏഴ് ദിവസ 

ത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. 
5. ഡിപ്പാർട്ടുമെന്റ് ആയിരം കൂടുകളെ ഒരു യൂണിറ്റ് ആയി 

കണ ക്കാക്കി അതിന്റെ മൊത്തം ഭാരം പരി ശോ ധി 
ക്കുന്നതാണ്. 
6. എല്ലാവിധ പരിശോധനകളുടെയും ചെലവ് കരാറുകാർ 

- വഹിക്കേണ്ടതാണ്. 
7. ഓരോ ആയിരം കൂടു ക ളോ ടൊപ്പവും അംഗീകൃത 

ഏജൻസികളുടെ ഗുണനിലവാര സർട്ടിഫിക്കറ്റുകൾ 
ഉണ്ടായിരിക്കണം. 
8. കരാറുകാർ കൂടുകളിൽ കരിങ്കല്ല് നിറയ്ക്കുന്ന വിധവും 

അടച്ച് കെട്ടു ന്ന വി ധ വും പണിസ്ഥലത്ത് വച്ച് 

വിശദീകരിച്ച് കൊടുക്കേണ്ടതാണ്. 
9. സർക്കാരിന്റെ നില വിലുള്ളതും കാലാ കാലങ്ങളിൽ 

സർക്കാർ നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസരിച്ചാ 
യിരിക്കും കരാറുകാർക്ക് തുക നൽകുന്നത്. ഇക്കാര്യ 
ത്തിൽ മററ് യാതൊരു വിധ നിബ ന്ധ ന കളും 

സ്വീകാര്യമല്ലാത്തതുമാകുന്നു . 
10. ഗാബി ജോൺ കൂടുകൾ സർക്കാർ നിർദ്ദേശിക്കുന്ന 

-- സ്ഥലത്ത്എത്തിക്കേണ്ടതാണ്. 
11. കരാറുകാർ സമർപ്പിക്കുന്ന റേറ്റ് സർക്കാർ നികുതികൾക്ക് 

പുറ മേ യാ യി രിക്ക ണം . നില വിലുള്ള നിരക്കിലുള്ള 
നികുതികൾ പ്രത്യേകം നൽകുന്നതാണ്. 
വിതരണാനുമതി ലഭിച്ച് 15 ദിവസത്തിനകം കരാറുകാർ 
വിതരണം പൂർത്തിയാക്കേണ്ടതാണ്. അതിനുകഴിയാത്ത 
പക്ഷം വിതരണാനുമതി തുകയുടെ അഞ്ചു ശതമാനം 


Office of the Superintending Engineer, 
Irrigation South Circle , 

- (Sd.) 
Thiruvananthapuram . 

Superintending Engineer. 


Medical Education Department 

TENDER NOTICE 


No , C1/15949 / 2009/ MCT. 

| 9th September 2009. 
Sealed competitive tenders are invited for the supply 
of the following items required for the RIO , Medical 
College, Thiruvananthapuram . Tender should be super 
scribed , tender numbers and addressed to the Principal, 
Medical College , Thiruvananthapuram , Pin -695 011. Details 
can be had from this office on working hours till 3 . 30 p . m . 


Sl. 


Quantity 

Nos 


- No. 
- 1 


Tender Number 
and Name of Equipments 
71 /2009 - Hydroxy Methyl 
Cellulose (PFS ) Solution (2 ml) 
72/2009 - Balanced Salt Solution 
500 ml (Glass bottle ) 


3,000 


12. 


2 


2 .500 


Gaz. No. 40/ 2009/DTP. ( Stores ) 


10 


കിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് 
ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക 
തിരിച്ചു കിട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


Medical College, 
Thiruvananthapuram. 


( Sd.) 
Principal. 


TENDER EXTENSION NOTICE 


Cost of tender form ( inclusive of Sales Tax ) : 

Original - Rs. 675 

Duplicate - -Rs. 338 
Last date and time of sale of tender form - 22 -10 -2009 

at 3 p . m . 
Last date and time of receipt of tender form 

23 -10-2009 at 2.30 p. m . 
Date and time of opening of tender - 23 - 10 - 2009 

at 3 p . m . 
Tender form will be sent through post if required 
provided due amount with sufficient postage charge 
(Rs. 50 ) is sent by way of Money Order in favour of The 
Principal, Medical College , Thiruvananthapuram , Kerala 
State , Pin -695 011 . Money Order should reach this Office 
on or before 15 - 10 - 2009. No other forms of remittance 
will be accepted . 

തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കീഴിലുളള 
റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ഒഫ്താൽമോളജി കോളേജിലേക്ക് 
ആവ ശ്യമായ താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കു 
മുൻപ് പിൻ സി പ്പാൾ , മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം-695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരി 
ക്കേണ്ടതാണ്. 


No. C1/11370/2009/ MCT. 


10th September 2009. 


Sealed competitive tenders are invited for the supply 
of the following items required for Community Medicine 
Department of Medical College , Thiruvananthapuram . 
Tender should be superscribed , tender numbers and 
addressed to the Principal, Medical College, 
Thiruvananthapuram Pin -695 011. Details can be had from 
this Office on working hours till 3.30 p . m . 


Sl. 


Tender Number 
and Name of Equipments 


Quantity 


Various 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
സാധനങ്ങളുടെ പേരും 


28 /2009 — Minor Equipments 
(Waste Management) 
29 /2009 — Plastic Bags 
(Waste collection ) 


എണ്ണം 

- 


2 


1000 Kgs . 


3 0 0 0 


Cost of tender form (inclusive of Sales Tax ) : 


1 71 / 2 009 - ഹൈഡാക് സിമീഥൈൽ 

സെല്ലുലോസ് ( പി . എഫ്. എസ്.) 

സൊല്യൂഷൻ 2 എം . എൽ. 
2 72 / 2009 - ബാലൻസ്ഡ് സാൾട്ട് സൊല്യൂഷൻ 

500 എം . എൽ. ( ഗ്ളാസ് ബോട്ടിൽ) 


2 , 500 


ദർഘാസ് ഫോറത്തിന്റെ വില : ( വിൽപ്പന നികുതിഉൾപ്പെടെ) : 

അസ്സൽ 675 രൂപ. 

പകർപ്പ് 338 രൂപ. 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 22 - 10 - 2009, 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23- 10 -2009 , 2.30 മണി. 

- ദർഘാസ് തുറക്കുന്ന അവസാന തീയതിയും സമയവും - 
23 - 10 - 2009, 3 മണി. 


Original - Rs. 450 

| Duplicate - Rs. 225 
Last date and time of sale of tender form — 19 - 10 -2009 

at 3 p . m . 
Last date and time of receipt of tender form 

22- 10 -2009 at 2 .30 p . m . 
Date and time of opening of tender - 23 -10 - 2009 

- at 3 p . m . 


Tender form will be sent through post if required 
provided due amount with sufficient postage charge 
(Rs. 50 ) is sent by way of Money Order in favour of 
The Principal, Medical College, Thiruvananthapuram, Kerala 
State , Pin -695 011. Money Order should reach this Office 
on or before 12 - 10 -2009. No other forms of remittance will 
be accepted . 


ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനുവേണ്ട 
തുക (രൂപ 50 ) അധികമായി അയയ്ക്കേണ്ടതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡർ 
ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള എല്ലാ അപേക്ഷ 
കളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദ്രപ്പത്രങ്ങളോ 
മറേറതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടു 
കൊണ്ടുളളതും മേൽ വി ലാസം വ്യക്ത മ ല്ലാ ത്ത തു മാ യ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ 
വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ ഈ 
ഓഫീസിൽ 15- 10 - 2009 - ന് മുൻപ് കിട്ടിരിക്കണം. താമസിച്ചു 


- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിററി 
മെഡിസിൻ വകുപ്പിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി 
നിശ്ചിത തീയതിക്കുമുൻപ് പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരി 
ക്കേണ്ടതാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
സാധനങ്ങളുടെ പേരും 

ം 


അളവ് 


28/ 2009 -ഉപകരണങ്ങൾ 


വിവിധം 


- 2 


29/ 2009 - പ്ളാസ്റിക് ബാഗുകൾ 1000 കി . ഗ്രാം 


- തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പത്തോളജി ഡിപ്പാർട്ടു 
മെന്റിലേക്ക് ആവശ്യമായ പാരാഫിൻ വാക്സ് സപ്ലൈ ചെയ്യു 
ന്നതിനായി തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ “ നമ്പർ 29 /09- 10 എം . സി. 
ടി . സി . ആർ. എന്ന് രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ , 
മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, മുളങ്കുന്നത്തുകാവ്- 680 596 എന്ന 
വിലാസത്തിൽ 29 -10 - 2009 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചു 
ത രേ ണ്ടതും ആകുന്നു . ദർഘാസുകൾ അന്നേദിവസം 3 
മണിക്ക് ബന്ധപ്പെട്ടവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
ആണ്. ദർഘാസ് ഫോറത്തിന്റെ വില 450 രൂപ. ഡ്യൂപ്ളിക്കേററ് 

ഫോറത്തിന്റെ വില 225 രൂപ. ഫോറം വിൽപ്പന അവസാനി 
ക്കുന്ന തീയതി 27 - 10 - 2009, 4 മണി. മണിയോർഡർ സ്വീകരിക്കുന്ന 
അവസാന തീയതി 16 - 10 - 2009 , 4 മണി. ഫോറം തപാലിൽ 
ലഭിക്കണമെന്നു ളളവർ രൂപ 50 ചേർത്ത് മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾക്ക് 
ഓഫീസുമായി പ്രവൃത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


Govt. Medical College , 
Thrissur. 


( Sd.) 
Principal. 


ദർഘാസ് ഫോറത്തിന്റെ വില (വിൽപ്പന നികുതി ഉൾപ്പെടെ): 

അസ്സൽ - 450 രൂപ. 

പകർപ്പ് - 225 രൂപ. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 19 - 10 - 2009 , 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 10 - 2009, 2 .30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 23- 10 - 2009, 
3 മണി. 

ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനുവേണ്ട 
തുക (രൂപ 50 ) അധികമായി അയക്കേണ്ടതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡർ 
ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള എല്ലാ അപേക്ഷ 
കളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദ്രപ്പത്രങ്ങളോ 
മറേറതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടു 
കൊണ്ടുളളതും മേൽ വി ലാസം വ്യക്ത മ ല്ലാ ത്ത തു മായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ 
വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുളള അപേക്ഷകൾ ഈ 
ഓഫീസിൽ 12 -10 - 2009 - ന് മുൻപ് കിട്ടിയിരിക്കണം. താമസിച്ചു . 
കിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് 
ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക 
തിരിച്ചു കിട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


Govt. Medical College, 
Thiruvananthapuram . 


(Sd.) 
Principal. 


TENDER NOTICE 
[29/ 09 -10 MCTCR ) 


TENDER NOTICE 
No. S2-12455/2009/ MCC. 

29th August 2009 . 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
distributors for the supply of Chemicals for various 
Departments of Medical College , Kozhikode . 

The envelop containing the tenders should superscribed 
- as Tender No . . .. .. .. . .. .. ... .. . .. .. . ..for the supply 
of.... ................. .. ..... .................... .. .. ............ due on 

.. . . . . . .. . . .. . . . . .. .. . . . . ( As indicated in the 
statement below ) and should be addressed to the 
Principal,Medical College, Calicut-673 008 . Belated tenders 
will not be accepted . 
SI. 

Tender No. and Item with 
No. 

Approximate Cost 
| 1 S212455/2009/ MCC Alcohols - Rs. 5,00,000 
2 S2/12456 /2009/MCC — Drugs, Pharmaceuticals 

and Reagents - Rs. 2,87,000 
S2/12457/2009/MCC — Inorganic Chemicals 

Rs. 4 ,10,000 
-- 4 S212458/2009/ MCC Solvents --Rs. 4, 88,000 
- Cost of tender forms : 

- Original - Rs. 675 for Sl. No . 2 and Rs.1 ,125 for 
all others. 

- Duplicate - Rs. 337 for Sl. No . 2 and Rs. 562 for 
all others . 

- By post - Rs. 710 for Sl. No . 2 and Rs. 1 ,160 
for all others . 

Last date and time of sale of tender form 
19- 10 - 2009 , 3 p . m . 

Date and time of receipt of tender 
20 -10 -2009 , 11 a . m . 

Date and time of opening of tender 
| 20-10-2009, 11.30 a. m . 

Due date upto which the rates are to be firm — 
31 -3- 2010 . 


No. C2/12520/ 2009/ MCTCR . - 9th September 2009 . 

Sealed tenders are invited for the supply of Parraffin 
Wax for the Department of Pathology, Medical College , 
Thrissur. The tender should be superscribed , “ Tender 
No . 29 / 09 - 10 / MCTCR for the supply of Parraffin Wax and 
addressed to the Principal, Medical College , Thrissur. The 
last date fixed for the receipt of tender is at 1 p . m . on 
28 - 10 - 2009 and opening is at 3 p . m . on 28 - 10- 2009 . 
Sale of tender will be closed on 27 - 10 - 2009 at 4 p . m . The 
cost of tender form is Rs. 450 and duplicate copy is 
Rs. 225 . The tender form is not transferable . Only Money 
Order will be accepted towards cost of tender form till 
16 - 10 - 2009 at 4 p . m . Rs. 50 should be sent additionally if 
needed by post . Further details can be had from the 
office of the undersigned . 


| 12 


ദർഘാസ് ഫോറത്തിന്റെ വില : 

- അസ്സൽ ക്രമനമ്പർ 2- ന് രൂപ 675, മറ്റുള്ളവയ്ക്ക് 
-- രൂപ 1,125. 

- പകർപ്പ് ക്രമനമ്പർ 2 - ന് രൂപ 337, മറ്റുള്ളവയ്ക്ക് 
- രൂപ 562. 

-- തപാൽ വഴിയുള്ള വില -- കമ നമ്പർ 2 - ന് രൂപ 710 , 
മറ്റുള്ളവയ്ക്ക് രൂപ 1,160. 


- ദർ ഘാ സ് ഫോറം വില്പന തീരുന്ന തീയതിയും 
- സമയവും - 19 - 10 - 2009 വൈകുന്നേരം 3 മണി. 


ദർ ഘാ സുകൾ ലഭി ക്കേണ്ട അവസാന തീയതിയും 
സമയവും 20 - 10 - 2009 രാവിലെ 11 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
20 - 10 - 2009 രാവിലെ 11. 30 മണി. 


വില നിജമായിരിക്കുന്ന തീയതി- 31-3 - 2010 . 


The tenders will be opened at 11 .30 a.m . on the 
date specified above in the presence of such tenderers or 
their authorized representatives who may be present at 
that time. Indenting tenderers can obtain tender forms 
directly on by registered post on payment by money order 
from the Principal, Medical College , Calicut . Each 
tenderers should send along with the tender an 
agreement signed executed in Kerala Stamp Paper worth 
Rs. 50 and EMD @ 1 % of the total cost of the items 
tendered for. 

Rate should be quoted in Indian Rupees only against 
payment. The tenders without the required Earnest Money 
Deposit and agreement and not satisfying the other 
tender conditions are liable to reject without any notice . 
Tender forms are not transferable. Cheque, Draft, Postage 
Stamps etc ., will not be accepted towards the cost of the 
tender forms. Duplicate copy of the tender forms can be 
obtained on payment. 

Further details can be had from the Office of the 
Principal, Medical College , Calicut during working hours . 

കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ടു 
മെന്റുകളിലേക്ക് കെമിക്കലുകൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
നിർമ്മാതാക്കളിൽനിന്നും അംഗീകൃത വിതരണക്കാരിൽനിന്നും 
മുദ്രവച്ച മൽ സ രാടിസ്ഥാ ന ത്തി ലു ള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും 
നമ്പർ 

ഇനവും ഉദ്ദേശവിലയും 
- എസ്2/ 12455/ 2009/ എം . സി . സി . 

ആൽക്കഹോൾ രൂപ 5,00, 000 
എസ്2 / 12456 / 2009 / എം . സി . സി . 

ഡഗ്സ്, ഫാർമ സട്ടിക്കൽസ്, 
റിയേജന്റ് സ് രൂപ 2, 87 ,000 
എസ്2 / 12457/ 2009/ എം. സി . സി. 
ഇൻഓർഗാനിക് കെമിക്കലുകൾ - 
രൂപ 4,10 ,000 
എസ്2 / 12458/ 2009/ എം. സി. സി. 

സോൾവെന്റുകൾ രൂപ 4,88,000 


ദർ ഘാ സു കൾ അതത് മേലെ ഴു ത്തോ ടു കൂടി 
- പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 8 എന്ന 
വിലാ സ ത്തിൽ അ യ യ് ക്കേണ്ട താ ണ് . വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ 
കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11.30 മണിക്ക് ദർഘാസു 
കാരുടേയോ അംഗീകൃത ഏജന്റിന്റേയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


കമ 


- ദർഘാസ് ഫോറങ്ങളുടെ വില യായി മണിയോർഡർ 
ഒഴികെ ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ സ്റ്റാമ്പ് മുതലായവ 
സ്വീകരിക്കുന്നതല്ല. 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മത പത്രം 1 % നിരതദ്ര വ്യ 
ത്തോടുകൂടി ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാ സു കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
പിൻ സി പ്പാ ളിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Office of the Medical College, 
Kozhikode . 


(Sd.) 
Principal. 


SI. 


Rs. 


| Rs. 


Technical Education Department 

SHORT TENDER NOTICE 
No. P1 /1690 /09 / C . 

23rd September 2009 . 
Sealed tenders are invited for the supply of consumable equipments for the use of Civil Engineering Departments of 
College of Engineering, Thiruvananthapuram . 
| Tender No. Name of item 

Cost of tender forms 
No and File No. with approximate 

Original Duplicate By post 
cost 

Rs. 
- (2) (3 ) 

(4) 

(5) 

(6) 
4 / 09/P1/ C Consumables 

338 170 

378 
P1/1690/ 09/ C 

Rs. 27,425 
5/ 09/P1/ C 

(1) Digital Strain 
P1/3954/ 09 / C 

| Indicator- 1 No . 
( 2 ) Accelerometer , 

2 Nos. 
| Rs. 86, 500 

450 225 490 


| ( 2 ) 


6/ 09 /P1/ C 
P1/ 4250/ 09/ C 


Consumables — 
Rs. 99,700 


450 


9 / 09 /P1 / C 
P1/3955/ 09/ C 


(1 ) Piezo electric 

uniaxial 
accelerometer 
| 6 Nos. 

Rs. 1 ,50 ,000 
( 1 ) Hand held 

GPS - 2 Nos. 


450 


490 


10/09/P1 / C 
P1/ 3846 /09 / C 


(2 ) Ranging Rod 

(2 m length ) 
25 Nos. 


( 3 ) Ranging Rod 

(3 m length ) 
- 10 Nos. 
Rs. 1, 00,000 


450 


450 


25 


490 


490 


- 


6 


23/ 09 /P1/ C 
P1/3995/09/ C / FIST 


Smart Antenna 
system for GIS 
Data Collection 
Rs. 2, 97, 000 


338 


715 


Last date and time of sale of tender form — 14 - 10 - 2009 , 2 p .m . 
Last date and time of receipt of tender - 15 -10- 2009 , 3 p. m . 
Date and time of opening of tender — 16 -10 -2009 , 11 a.m . for Sl. Nos. 1 to 3 , and 


11.30 a .m . for Sl. Nos. 4 to 6 . 


Intending tenderers may on application to the undersigned to obtain the requisite tender form on which tenders 
should be submitted . Application for the tender form should be accompanied by a remittance of above prices fixed for the 
same and which is non -refundable under any circumstances . The tender forms are not transferable . Cost of tender form is 
only acceptable by Money Order or cash remittance to this office. As per condition the tenderer should send along with 
his tender an agreement executed and signed in Kerala Stamp Paper value of Rs. 50 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, tender form and Earnest Money Deposit will be rejected . 


തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എൻജിനീയറിംഗ് വകുപ്പിലേക്കാവശ്യമായ കൺസ്യൂമബിളും യന്ത്രാ 
പ ക ര ണ ങ്ങളും വിതരണം ചെയ്യാൻ താൽ പ ര്യ മുള്ള സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ഫയൽ നമ്പരും 


ഇനിവിവരവും 
അടങ്കൽ തുകയും 


ദർഘാസ് പ്രമാണത്തിന്റെ വില 
അസ്സൽ 

പകർപ്പ് തപാൽവഴി 
രൂപ് 

രൂപ് 


രൂപ് 


(1) 


338 


170 


378 


4 / 09/ പി1/ സി , 
പി1/ 1690 / 09 / സി 


കൺസ്യൂമബിൾസ് - 
രൂപ 27 ,425 


5/ 09/ പി1/ സി , 
പി1/ 3954 / 09/ സി 


450 


225 


(1) ഡിജിറ്റൽ ട്രെയിൻ 

ഇൻഡിക്കേറ്റർ -1 എണ്ണം 
(2) ആക്സിലറോമീറ്റർ- 2 എണ്ണം- 

രൂപ 86,500 
കൺസ്യൂമബിൾസ് - 
രൂപ 99,700 


490 


450 


225 


490 


6 / 09 / പി1/ സി, 
പി1/4250 /09/ സി 


Gaz. No. 40 /2009/DTP. (Stores ) 


| 14 


(2 ) 


(6) 


- 450 


225 


490 


9/ 09 / പി1/ സി , 
പി1/ 3955/ 09/ സി 


(3 ) 
(1) പിസ്സോ ഇലക്ട്രിക് 

യൂണിഅക്സിലറോമീറ്റർ 
- 6 എണ്ണം- രൂപ 1,50,000 


10 / 09/ പി1/ സി, 
പി1/ 3846/ 09/ സി 


450 


225 


490 


(1) ഹാന്റ് ഹെൽഡ് 

ജി . പി .എസ്- 2 എണ്ണം 
(2) റെയിഞ്ചിങ്ങ് റോഡ് 

(2 എം ലെംഗ്ത്)-25 എണ്ണം 
(3) റെയിഞ്ചിങ്ങ് റോഡ് 

(3 എം ലെംഗ്ത്)- 10 എണ്ണം - 
രൂപ് 1,00,000 
സ്മാർട്ട് ആന്റിന സിസ്റ്റം 
- ഫോർ ജി . ഐ .എസ്. ഡാറ്റാ 
കളക്ഷൻ-1 എണ്ണം - 
-- രൂപ 2,97, 000 


675 


675 


23/ 09/ പി1/ സി, 
പി1/ 3995/ 09 / സി / ഫിസ്റ്റ് 


338 


338 


715 


715 


ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന തീയതിയും സമയവും: - 14-10- 2009, 2 മണി. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 15- 10- 2009, 3 മണി. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും - കമ ന മ്പർ 1 മുതൽ 3 വരെ 16 - 10 - 2009 , 11 മണി, കമ ന മ്പർ 
4 മുതൽ 6 വരെ 16 -10 - 2009, 11.30 മണി. 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി എന്നിവ 
രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന മേൽവിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം ആകെ 
വിലയുടെ 1 % നിരതദ്രവ്യവും 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവുംഉണ്ടായിരിക്കേണ്ടതാണ്. 
- ദർഘാസ്തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ വില നിരക്കിന് പ്രാബല്യംഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണം 
കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


College of Engineering, 
Thiruvananthapuram . 


(Sd.) 
Principal. 


SHORT TENDER NOTICES 


(1 ) 


- ( 2 ) 


( 1 ) 


No. D2 -2542/2009. 

25th August 2009. 
Sealed and competitive tenders are invited separately 
for the supply of items required for Geo Technical 
Engineering Lab of Civil Engineering Department, 
Rajiv Gandhi Institute of Technology, Kottayam . 


6 Sampling tubes — 10 Nos . 
7 Infra red moisture meter — 1 Unit 
8 Electronic balance — 1 Unit 


Estimate Cost — Rs. 4 ,99 ,960 . 


Cost of tender forms: 


Sl. No. 


Items and Quantity 


- (2 ) 


Original - Rs. 1, 000 + VAT. 
Duplicate - Rs. 500 + VAT. 


Last date and time of sale of tender forms — 
19 - 10 - 2009 , 3 p . m . 


1 Triaxial text apparatus -- 1 Unit 
2 Permeability test apparatus with overhead tank — 1 Unit 
3 Laboratory vane shear apparatus — 1 Unit 
4 California bearing ratio test apparatus field type 1 Unit 
5 Sampling auger outfits — 1 Unit 


Last date and time for receipt of tender — 20 - 10 - 2009 , 
3 p . m . 


| 15 


( 2 ) 


- Date and time of opening of tender - 21 - 10 - 2009, 
11 a . m . 

Those who want tender forms by Registered Post 
should sent Rs. 35 extra for each tender besides the cost 
of tender forms by Money Order to the undersigned 
which should be received on or before 30 -9 - 2009 . 

Tender forms can be had from the Principal, 
Rajiv Gandhi Institute of Technology , Velloor P . O ., 
Pampady, Kottayam -686 501 on a cash remittance as 
above by money order on all working days between 
10 a . m . to 3 p . m . The tenders should be superscribed 
with Tender Number and Date. Cheques , Postage Stamps , 
Drafts , Postal Orders etc. will not be accepted towards the 
cost of the tender forms. The tender forms 
are not transferable. 

As per the tender conditions the tenderer should 
send along with the tender with an agreement executed 
duly signed in Kerala Stamp Paper of value Rs. 50 and an 
EMD 1 % of the total cost of the articles tendered by 
way of D . D . in favour of the Principal, Rajiv Gandhi 
Institute of Technology , Kottayam . Tenders without 
agreement and EMD will be rejected . Detailed 
specification will be issued along with tender forms. 

കോട്ടയം രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 
ടെക്നോളജിയിലെ സിവിൽ എൻജിനീയറിങ് ഡിപ്പാർട്ടുമെന്റിലെ 
ജിയോടെക്നിക് എഞ്ചിനീയറിങ് ലാബിലേക്ക് ആവശ്യമായ 
താഴെ പറയുന്ന സാധനസാമഗ്രികൾ നൽകു ന്ന തിലേക്ക് 
താല്പര്യമുള്ള കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ 
മത്സരസ്വഭാവമുള്ള ദർഘാസു കൾ പ്രത്യേകം പ്രത്യേകം 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കാലിഫോർണിയ ബെയറിങ് റേഷ്യാ ടെസ്റ്റ് അപ്പാരറ്റസ് 
ഫീൽഡ് ടൈപ്പ് -1 യൂണിറ്റ് 
സാമ്പിളിങ് ഓഗർ ഔട്ട്ഫിറ്റ്സ് - 1 യൂണിറ്റ് 
സാമ്പിളിങ്ട്യൂബ്സ് - 10 എണ്ണം 
- ഇൻഫാ റെഡ് മൊയ്സ്ച്ചർ മീറ്റർ 1 യൂണിറ്റ് 
- ഇലക്ട്രോണിക് മീറ്റർ - 1 യൂണിറ്റ് 
അടങ്കൽത്തുക രൂപ 4,99,950. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - രൂപ 1,000 + വാറ്റ്. 

പകർപ്പ് - രൂപ 500 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 19- 10 - 2009 വൈകിട്ട് 3 മണി. 

- പൂരിപ്പിച്ച ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 20 - 10 - 2009 വൈകിട്ട് 3 മണി. 

ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും - 21- 10 - 2009 , രാവിലെ 11 മണി. 

ദർഘാസ് ഫോറം തപാൽമുഖേന ആവശ്യമുള്ളവർ 
35 രൂപ അധികമായി ഓരോ ദർഘാസ് ഫോറത്തിന്റെയും 
വില യോ ടൊപ്പം മണിയോർഡർ അയ യ് ക്കേ ണ്ട താ ണ് . 
മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 30 - 9- 2009. 

ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, രാജീവ്ഗാന്ധി 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്നോളജി, വെള്ളൂർ പി . ഒ., പാമ്പാടി, 

കോട്ടയം- 686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ മണിയോർഡർ 
മുഖനയോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 
10 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ ദർഘാസ് നമ്പരും 
തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ 
യാതൊരുകാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ചെക്ക്, ഡാഫ് റ്റ്, തപാൽ സ്റ്റാമ്പ്, പോസ്റ്റൽ ഓർഡർ 
മുതലായവ സ്വീകരിക്കുന്നതല്ല . 
-- ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുന്ന 
ആൾ, ദർഘാസിനോടൊ പ്പം 50 രൂപ വിലയുള്ള കേരള 
മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും മൊത്തം തുകയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യവും സമർപ്പിക്കേണ്ടതാണ്. ഇവ ഇല്ലാത്ത 
ദർ ഘാസുകൾ നിരു പാ ധികം നിര സി ക്കു ന്ന താ ണ് . 
ലാബുകളിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളുടെ 
വിശദ വിവ ര ങ്ങ ൾ ദർഘാസ് ഫോറ ത്തി നോ ടൊപ്പം 
ലഭിക്കുന്നതാണ്. 


കമ 
നമ്പർ 


ഇനവും എണ്ണവും 


1 ട്രിയാക്സിയൽ ടെസ്റ്റ് അപ്പാരറ്റസ് 1 യൂണിറ്റ് 
2 പെർമിയബിലിറ്റി ടെസ്റ്റ് അപ്പാരറ്റസ് വിത്ത് ഓവർ 

ഹെഡ് ടാങ്ക് - 1 യൂണിറ്റ് 
3 ലബോറട്ടറി വെയ് ൻ ഷിയർ അപ്പാരറ്റസ് 

മോട്ടോറൈസ്ഡ്- 1 യൂണിറ്റ് 


| SI. 


No. D1- 2645/2009. 

5th September 2009 . 
Sealed and competitive tenders are invited for the supply of the following Equipments required for the Various 
Departments of Rajiv Gandhi Institute of Technology, Kottayam . 

Cost of tender forms 
Tender No ., Name of items and Department Estimated Cost 
- No . 

Rs. 

Original Duplicate 
Rs. 

- Rs. 
- (1) (2 ) 

(3) 
| 1 D1- 1750 /2009 Oil fired tilting furnace and shovel 
Mechanical Engineering Workshop 

70,300 

450 225 
| 2 D1- 1748/2009 _ Wood Turning lathe do . 

35,000 

338 169 


(5 ) 


(1) 


(2 ) 


( 3) 


(5 ) 


3 


60, 000 


450 


225 


4 


74 ,400 


450 


225 


5 


1,80 ,000 


450 


225 


6 


3,50 ,000 


788 


394 


7 


D1- 1747 /2009 — Pedestal shearing machine 
Mechanical Engineering Workshop 
D1-1752/2009 — MS Flat, MS Rod , cast iron block 

etc. — do . 
D1- 1676 / 2009 — Balancing of reciprocating mass 

apparatus, Static and dynamic balancing apparatus, 
Fluidised bed apparatus, Rotary Compressor test 

rig etc . — do. 
D1-1281/ 2009 — Inductive load , loading Rheostat, 

Three phase capacitive load , Water load , Rheostat, 
DC Power supply power factor meter, Wattmeter, 
Energy meter , Synchroscope etc. — Electrical 

Engineering Department. 
D1- 1493/ 2009 - AC Drive with PLC control and DC 

Drive etc . — do. 
D1- 1424 /2009 — DC regulated power supply , Insulation 

tester, Lux meter, Digital Tachometer etc. — do . 
D1-1282 /2009 — Advanced analyses Oscilloscope 

Electrical and Electronics Engineering Department. 
D1- 1624/2009 _ Oscilloscope , Function Generator, DC 

power supply etc. — Electronics and Communication 

Engineering Department 
D1 -1846 / 2009 — VLSI Trainer kit and universal IC 

tester — do . 
D1- 2533 /2009 — Concealed split air conditioner and 

precession air conditioner - Electrical Engineering 
Department. 


1,65 ,000 


450 


225 


8 


2 ,85 ,000 


675 


338 


9 


7,50 ,000 


1,688 


844 


10 


2 ,65, 000 


563 


338 


11 


1,40 ,000 


450 


225 


12 


2 , 10 ,000 


450 


225 


Last date and time of sale of tender forms— 23 - 10 - 2009, 3 p . m . 


Last date and time for receipt of tender — 24 - 10 -2009, 3 p. m . 


Date and time of opening of tender — 26 - 10 - 2009 , 11 a . m . 


Those who want tender forms by Registered Post should sent Rs. 35 extra for each tender besides the cost of 
tender forms by Money Order to the undersigned which should be received on or before 19 - 10 - 2009 . Cost of tender forms 
mentioned above are inclusive of taxes. 


Tender forms can be had from the Office of the Principal, Rajiv Gandhi Institute of Technology , Velloor P. O ., Pampady, 
Kottayam -686 501 on a cash remittance as above by Money Order on all working days between 10 a. m . to 3 p . m . The 
tenders should be superscribed as Tender Numer and Date . Cheques, Postage Stamps, Drafts, Postal Orders etc . will not 
be accepted towards the cost of the tender forms. The tender forms are not transferable. 


As per the tender conditions the tenderer should enclose an agreement executed duly signed in Kerala Stamp Paper 
of value Rs. 50 and an EMD 1 % of the total cost of the articles tendered by way of D . D . in favour of the Principal, 
Rajiv Gandhi Institute of Technology, Kottayam along with his tender. Tenders without agreement and EMD will be 
rejected . Detailed specification will be issued along with tender forms. 


- കോട്ടയം രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക് നോള ജി യിലെ വിവിധ വകു പ്പു ക ളി ലേക്ക് താഴെപ്പറയുന്ന 
ഉപക ര ണ ങ്ങൾ നൽകുന്നതിലേക്ക് താല്പര്യമുള്ള കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാ വമുള്ള 
ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു . 


17 


രൂപ് 


രൂപ് 


338 


169 


450 


225 


450 


225 


450 


225 


788 


394 


കമ ദർഘാസ് നമ്പരും വകുപ്പും 

അടങ്കൽ തുക 

ദർഘാസിന്റെ വില 
നമ്പർ ഉപകരണത്തിന്റെ പേരും 

അസ്സൽ 

പകർപ്പ് 

രൂപ് 
- (1) 

( 3) 
1 ഡി1- 1750 / 09 മെക്കാനിക്കൽ എഞ്ചിനീയറിങ് വർക്ക്ഷോപ്പ് 

70 , 300 450 

225 
ഓയിൽ ഫയേഡ്, ടിൽ ടിംഗ്, ഫർണസ്, ഷവൻ മുതലായവ 
ഡി1- 1748/09 ടി വുഡ് ടേണിങ്, ലെയ്തത് 

35,000 
ഡി1- 1747/ 09 - ടി പെഡസ്റ്റൽ ഷെയറിങ് മെഷീൻ 

60 , 000 
ഡി1 - 1752/ 09 ടി എം . എസ്സ്. ഫ്ളാറ്റ്, എം . എസ്സ്. റോഡ്, | 74, 400 
കാസ്റ്റ് അയൺ ബ്ളോക്ക് മുതലായവ 
- ഡി1 -1676/ 09 ടി റെസി പ്രോസ്റ്റേറ്റിങ് മാസ്സ് ബാലൻസിംഗ്, 1,80,000 
സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബാലൻസിംഗ് അപ്പാരറ്റസ്, 
ഫ്ളൂയിഡയിസ്ഡ് ബെഡ് അപ്പാരറ്റസ്, റോട്ടറി കംപസ്സർ 
ടെസ്റ്റിംഗ് മുതലായവ 
ഡി1 -1281/09 - ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ്- 

3 ,50,000 
ഇൻഡക്റ്റീവ് ലോഡ്, ലോഡിംഗ് റിയോസ്റ്റാറ്റ്, ത്രീ ഫേസ് 
കപ്പാസിറ്റി ലോഡ്, വാട്ടർ ലോഡ്, റിയോസ്റ്റാറ്റ്, പവർ സപ്ലൈ, 
പവർ ഫാക്ടർ മീറ്റർ, വാട്ട് മീറ്റർ, എനർജി മീറ്റർ, സിക്കോ 

കോപ്പ് മുതാലായവ 
7 ഡി1- 1493/ 09 ടി -- പി.എൽ. സി. കൺട്രോളോടുകൂടിയ എ . സി . 
1, 65 , 000 

ഡവ്, ഡി. സി . ഡവ് മുതലായവ 
ഡി1 - 1424 / 09 - ടി - - ഡി . സി . റെഗുലേറ്റഡ് പവർ സപ്ലെ, 2 ,85,000 
ഇൻസുലേഷൻ ടെസ്റ്റർ, ലക്സസ് മീറ്റർ , ഡിജിറ്റൽ ടാക്കോ 
മീറ്റർ മുതലായവ 
ഡി1 - 1282 / 09 - ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സസ് 7 ,50, 000 

1,688 
വകുപ്പ് അഡ്വാൻസ്ഡ് അനാലിസിസ് ഓസിലോ കോപ്പ് 
10 ഡി1 - 1624/ 09 - ഇലക്ട്രോണിക്സ് ആന്റ് കമ്യൂണിക്കേഷൻ 

2, 65 , 000 
എഞ്ചിനീയറിംഗ് വകുപ്പ് -ഓസിലോസ്കോപ്പ്, ഫങ്ഷൻ ജനറേറ്റർ, 
ഡി . സി . പവർ സപ്ലെമുതലായവ 
ഡി1 - 1846 / 09 - ടി - വി . എൽ. എസ്. ഐ . ടയർ കിറ്റ്, 1,40, 000 

225 
- യൂണിവേഴ്സൽ ഐസി ടെസ്റ്റർ മുതലായവ 
ഡി1- 2533 / 09 - ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് 

2 ,10 , 000 
കൺസീൽഡ് എയർ കണ്ടീഷനർ, പിസിഷൻ എയർ 
കണ്ടീഷനർ മുതലായവ 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 23 - 10 - 2009 വൈകിട്ട് 3 മണി. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 24- 10 -2009 വൈകിട്ട് 3 മണി. 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്ന തീയതിയും സമയവും - 26- 10 - 2009 രാവിലെ 11 മണി. 


450 


225 


675 


338 


844 


563 


338 


11 


450 


450 


225 


ദർഘാസ് ഫോറം തപാൽ മുഖേന ആവശ്യമുള്ളവർ 35 രൂപ അധികമായി ഓരോ ദർഘാസ് ഫോറത്തിന്റെയും വിലയോടൊപ്പം 
മണിയോർഡർ അയക്കേണ്ടതാണ്. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 19 - 10 - 2009 ആയിരിക്കും. മുകളിൽ 
പറഞ്ഞിരിക്കുന്ന ടെണ്ടർ ഫോറത്തിന്റെ വില എല്ലാ നികുതിയും ഉൾപ്പെടെയാണ്. ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, 
രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്നോളജി, വെള്ളൂർ പി . ഒ ., പാമ്പാടി, കോട്ടയം - 686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ, 
മണിയോർഡർ മുഖേനയോ എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ 
ലഭിക്കുന്നതാണ്. 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് 
ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്ക്, ഡ്രാഫ്റ്റ്, തപാൽ സ്റ്റാമ്പ്, പോസ്റ്റൽ ഓർഡർ 
മുതലായവ സ്വീകരിക്കുന്നതല്ല . 


ദർഘാസ് നിയ മ മ നു സ രിച്ച് ദർഘാസ് സമർപ്പിക്കുന്ന ആൾ, ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുള്ള കേരള 
മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും മൊത്തം തുകയുടെ ഒരു ശതമാനം നിരതദ്രവ്യവും സമർപ്പിക്കേണ്ടതാണ്. ഇവ ഇല്ലാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ഉപകരണങ്ങളുടെ വിശദവിവരങ്ങൾ ദർഘാസ് ഫോറത്തിനോടൊപ്പം 
ലഭിക്കുന്നതാണ്. 


Rajiv Gandhi Institute of 
Technology, Kottayam. 


( Sd .) 
Principal. 


Gaz. No. 40 /2009 /DTP (Stores). 


18 


SHORT TENDER NOTICES 


( 1 ) 


No . D1- 2791/ 2009 . 


10th September 2009 . 


No. D1- 1918/2009 . 


29th August 2009 . 


Sealed tenders are invited for the supply of 
CRO, Function Generator, Multimeter, Volt Meter etc . to 
Government Engineering College , Wayanad,Mananthavady. 

The tenders should be superscribed the tender 
No. D1- 1918/2009 and due on 21 - 10 -2009 at 2 . p . m . and 
addressed to the Principal,Government Engineering College, 
Wayanad . Late tenders will not be accepted . The tenders will 
be opened at 3 p .m on 21 - 10 - 2009 in the presence of such of 
the tenderers or their authorized representatives who may be 
present at the time. 

Intending tenderersmay on application to the Principal, 
Government Engineering College , Wayanad obtain the 
requisite tender forms in which tenders should be submitted . 
Application for tender form should be accompanied by a cash 
remittance ofRs.750 which is the price fixed for a form /set of 
forms and which is not refundable under any circumstances. 
Those who need tender form by post should send M . O . 
Rs. 780 to the Principal, Government Engineering College , 
Wayanad . The tender forms are not transferable . Sale of 
tender forms will be closed at 3 .p . m . on 20 - 10 - 2009. 
D . D ./ Cheques/ Postage Stamps etc . will not be accepted 
towards the cost of tender forms nor will forms be sent by - 
V . P. P. Duplicate tender forms, if required will be issued at 
Rs. 375 per copy. 


Sealed tenders are invited for the supply of 
Network accessories for the Government Engineering 
College , Wayanad , Mananthavady. 

The tenders should be superscribed the tender 
No. D1- 2791/ 2009 and due on 27 -10 - 2009 at 2 . p . m . and 
addressed to the Principal, Government Engineering College , 
Wayanad . Late tenders will not be accepted . The tenders will 
be opened at 3 p.m on 27 - 10 -2009 in the presence of such of 
the tenderers or their authorized representatives who may be 
present at that time. 

Intending tenderersmay on application to the Principal, 
Government Engineering College, Wayanad obtain the 
requisite tender formson which tenders should be submitted . 
Application for tender form should be accompanied by a cash 
remittance of Rs. 450 which is the price fixed for a form /set of 
formsand which is not refundable under any circumstances. 

Those who need tender form by post should send M . O . 
- Rs. 480 to the Principal, Government Engineering College , 
Wayanad . The tender forms are not transferable . Sale of 
tender forms will be closed at 3 .p . m . on 26 - 10 - 2009 . 
D . D ./ Cheques/ Postage Stamps etc . will not be accepted 
towards the cost of forms not will the formsbe sentby V . P . P . 
Duplicate tender forms, if required will be issued at Rs. 225 . 

- വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 
നെറ്റ്വർക്ക് അക്സസറീസ്മുതലായവ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾക്ഷണിക്കുന്നു . 

- ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ്എഞ്ചിനീയറിംഗ് 
കോളേജ്, വയനാട്, മാനന്തവാടി, എന്ന വിലാസത്തിൽ അയച്ച് 
തരേണ്ടതും കവറിന് പുറത്ത് ദർഘാസ് നമ്പർ ഡി1 / 2791/ 2009 
എന്ന് രേഖപ്പെടുത്തേണ്ടതുമാകുന്നു . 


വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 
സി. ആർ. ഒ., ഫങ്ഷൻ ജനറേറ്റർ, മൾട്ടീമീറ്റർ, വോൾട്ട് മീറ്റർ 
മുതലായവ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു . 


- ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എൻജിനീയറിംഗ് 
കോളേജ്, വയനാട്, മാനന്തവാടി എന്ന വിലാസത്തിൽ അയച്ച് 
തരേണ്ടതും കവറിന് പുറത്ത് ദർഘാസ് നമ്പർ ഡി1/ 1918 / 2009 
എന്ന് രേഖപ്പെടുത്തേണ്ടതുമാകുന്നു . 


ദർ ഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മുള്ളവർക്ക് 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്ഓഫീസിൽ നിന്നും നേരിട്ട് 
750 രൂപയ്ക്കും തപാലിൽ വേണ്ടവർക്ക് 780 രൂപയ്ക്കും ലഭിക്കു 
ന്ന താണ്. ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതി 
21- 10 - 2009, 2 മണി ആകുന്നു . വൈകി കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് 
ഫോറ ത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും മടക്കി 
കൊടു ക്കു ന്ന ത ല്ല . ആ വ ശ്യമെങ്കിൽ ദർഘാ സു കൾ റദ്ദ് 
ചെയ്യുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകൾ 21- 10 - 2009, 3 മണിക്ക് ഹാജരായിട്ടുള്ളവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങൾ 20 -10 - 2009 വൈകുന്നേരം 3 മണിവരെ ഓഫീസ് 
വേളയിൽ ലഭ്യമാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഡി. ഡി. 
ചെക്ക് പോസ്റ്റൽ ഓർഡർ തുട ങ്ങിയ രൂപ ത്തിൽ 
സ്വീകരിക്കുന്നതല്ല. ഇനങ്ങളെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ 
ദർഘാസിനൊപ്പം ലഭിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് 
ഫോറങ്ങൾ 375 രൂപയ്ക്ക്ലഭ്യമാണ്. 


- ദർഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മുള്ളവർക്ക് 
- ഗവൺമെന്റ്എഞ്ചിനീയറിംഗ് കോളേജ്ഓഫീസിൽ നിന്നും നേരിട്ട് 
450 രൂപയ്ക്കും തപാലിൽ വേണ്ടവർക്ക് 480 രൂപയ്ക്കും ലഭിക്കു 
ന്നതാണ്. ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതി 27 -10 -2009, 
2 മണി ആകുന്നു . വൈകി കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് 
ഫോറ ത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും മടക്കി 
കൊടു ക്കു ന്ന ത ല്ല . ആവശ്യമെങ്കിൽ ദർഘാ സു കൾ റദ്ദ് 
ചെയ്യുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകൾ 27 -10 - 2009, 3 മണിക്ക് ഹാജരായിട്ടുള്ളവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന്പരിശോധിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങൾ 26 - 10 - 2009 വൈകുന്നേരം 3 മണിവരെ ഓഫീസ് 
വേള യിൽ ലഭ്യമാ ണ് . ദർഘാസ് ഫോറ ത്തിന്റെ വില 
ഡി . ഡി ./ചെക്ക് പോസ്റ്റൽ ഓർഡർ തുടങ്ങിയ രൂപത്തിൽ 
സ്വീകരിക്കുന്നതല്ല. ഇനങ്ങളെപ്പറ്റിയുളള വിശദ വിവരങ്ങൾ 
- ദർഘാസിനൊപ്പം ലഭിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് 
ഫോറങ്ങൾ225 രൂപയ്ക്ക്ലഭ്യമാണ്. 


Government College of 
Engineering, Wayanad, 
Mananthavady . 


( Sd.) 
Principal. 


SHORT TENDER NOTICE 


No.D -625 /2009 . 

28th August 2009 . 
Sealed competative tenders are invited for the supply, 
installation and demonstration of Equipments to 
Various labs of Electronics Department to Government 
Polytechnic College, Kasaragode . 


Intending tenderers may on application to the Principal, 
Government Polytechnic College , Kasaragod 
P. O . Periye -671 316 may obtain the requisite tender forms on 
which tenders should be submitted. Application for tender 
form should be accompanied by a cash remittance of Rs. 1,688 
(Rupees One thousand Six Hundered and Eighty Eight only ) 
which is the price fixed for the tender form . The tender forms 
are not transferable . The sale of the tender forms will be closed 
at 3 p . m . on 28 - 10 -2009. Cheques, Drafts, Postal Orders etc 
will not be accepted towards the cost of tendrs forms, nor the 
forms sent by V . P . P . Duplicate tender forms if required will 
be issued at a cost of Rs. 900 (Rupees Nine Hundred only) 
per copy . 

Those who require the tender form by post have to sent 
a self addressed stamped for Rs. 32 envelope of size 
30 x 12cm . after remitting the cost of tender form by Money 
Order. 


The tenders should be superscribed “ Tender 
No. 1 /2009 - 10 for the supply of Equipments to Electronics 
Department” and adressed to the Principal, Government 
Polytechnic College, Kasaragod, P . O . Periye-671 316 . The 
last date for the receipt of tender is on 29 - 10 -2009 at 11 a . m . 
The tenders will be opened at 2 p.m on the same day in the 
presence of such tenderers or their authorized representatives 
who may present at that time. 

Estimated Cost - Rs. 7 ,50 ,000 . 


Office of the Principal, 
Government Polytechnic College , 
Kasaragod , Periye . 


(Sd.) 
Principal. 


EMD1% 


